Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക്ക 
NMENT OF 


രാർ 


S 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. III 
വാല്യം 2 [ 


3rd December 2013 

2013 ഡിസംബർ 3 
| 12th Agrahayana 1935 
1935 അഗ്രഹായനം 12 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Irrigation Department 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി - 3 - 1159 / 2013. 


2013 നവംബർ 11. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
5- 12 -2013 വൈകുന്നേരം 4. 30 മണി. 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
മെക്കാനിക്കൽ ഡിവിഷൻ, ആലപ്പുഴ, 16 എം . എം . സ്റ്റീൽ 
വയർ റോപ്പ് ( ഗാൽ വ ന സ് ഡ് ) - 2 റോൾ സപ്ല 
ചെയ്യുന്നതിന് മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർഘാ സു കൾ രജി സ് സ്റ്റേർഡ് 
തപാലായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 


കാലാവധി-- 1 ആഴ്ച . 


മറ്റു വ്യവസ്ഥകൾ 


ദർഘാസ് നമ്പർ - 3 / ഇ . ഇ ./ 2013 -14. 
ഉദ്ദേശ അടങ്കൽതുക ? 1,49,237. 


1. ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോടൊപ്പം സമാന 

പ്രവൃത്തികളിൽ പരിചയം കാണിക്കുന്ന സാക്ഷ്യപത്രം 
ഹാജരാക്കേണ്ടതാണ്. 


നിരതദ്രവ്യം - ക്വാട്ടു ചെയ്യുന്ന തുകയുടെ 1 %. 

ദർഘാസ് പ്രമാണത്തിന്റെ വില അസ്സൽ ? 400 + 
എസ്. ടി . 


2. ദർഘാസ് സംബ ന്ധിച്ച് ജല വി ഭവ വകു പ്പിൽ 

നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


- ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, മെക്കാനിക്കൽ ഡിവിഷൻ, ആലപ്പു ഴയുടെ 
കാര്യാലയത്തിൽനിന്നും 25 - 11 - 2013 മുതൽ 29 - 11 - 2013 വരെ 
പ്രവർത്തി ദിനങ്ങളിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 
1 മണിവരെ. 


3. നിശ്ചിത സമയം കഴിഞ്ഞു ലഭിക്കുന്ന ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല. 
പ്രമാണങ്ങൾ തപാലായി ആവശ്യമുള്ളവർ പ്രമാണ 
ത്തിന്റെ വില യോ ടൊപ്പം ? 50 കൂടി തപാൽ 
ചെലവിനായി അയയ്ക്കേണ്ടതാണ്. 


ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയും സമയവും - 
5 -12 - 2013 വൈകുന്നേരം 4 മണി. 


5. ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം അവധിയാവുക 
യാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് 

തുറക്കുന്നതായിരിക്കും. 
6. കവറിന് പുറത്ത് ദർഘാസ് നമ്പർ വ്യക്ത മായി 

രേഖപ്പെടുത്തണം. 


6. കവറിന് പുറത്ത് ദർ ഘാസ് നമ്പർ വ്യക്ത മായി 

രേഖപ്പെടുത്തണം. 
7. ദർഘാസ് വിളിച്ചിരിക്കുന്ന സാമഗ്രികൾക്ക് മിനിമം 

6 മാസത്തേക്ക് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്മൂലം 
ഉണ്ടാകുന്ന കേടു പാടു കൾക്ക് നിരു പാ ധിക മായി 
റീപ്ലേസ്മെന്റ് ഗ്യാരന്റി നൽകേണ്ടതാണ്. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, മെക്കാനിക്കൽ 

(ഒപ്പ്) 
ഡിവിഷൻ, ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, മെക്കാനിക്കൽ 

( ഒപ്പ്) 
വിഭാഗം, ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി3 - 1322 / 2013. 


| 2013 നവംബർ 13. 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
മെക്കാനിക്കൽ ഡിവിഷൻ, ആലപ്പുഴ- ഡഡ്ജർ റബ്ബർ സ്ലീവ് 
നീളം 457 എം . എം . ഐ . ഡി . 260 എം . എം . ഒ . ഡി . 311 
എം . എം . ( സാ മ്പിൾ ( പകാ രം ) - 15 എണ്ണം സപ്ല 
ചെയ്യുന്നതിന് മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർഘാ സു കൾ രജി സ് റ്റേർഡ് 
തപാലായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 

ദർഘാസ് നമ്പർ 4/ ഇ . ഇ . 2013 - 14. 
ഉദ്ദേശ അടങ്കൽതുക ? 1,50,000. 
നിരതദ്രവ്യം - ക്വാട്ട് ചെയ്ത തുകയുടെ 1 %. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 7 400 + എസ്. ടി. 
കാലാവധി 15 ദിവസം. 

ദർഘാസ് പ്രമാണങ്ങളുടെ വിൽപ്പന- - എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, മെക്കാനിക്കൽ ഡിവിഷൻ, ആല പ്പു ഴയുടെ 
കാര്യാലയത്തിൽനിന്നും 28 - 11 - 2013 മുതൽ 2 - 12 - 2013 വരെ 
പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 
1 മണിവരെ. 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 6 -12 - 2013 വൈകുന്നേരം 4 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
6 - 12 - 2013 4. 30 മണി. 


മറ്റ് വ്യവസ്ഥകൾ 


1. ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോടൊപ്പം സമാന 

പ്രവൃത്തികളിൽ പരിചയം കാണിക്കുന്ന സാക്ഷ്യപത്രം 
ഹാജരാക്കേണ്ടതാണ്. 


2. ദർഘാസ് സംബ ന്ധിച്ച് ജല വി ഭവ വകു പ്പിൽ 

നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


3. നിശ്ചിത സമയം കഴിഞ്ഞു ലഭിക്കുന്ന ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല. 
പ്രമാണങ്ങൾ തപാലായി ആവശ്യമുള്ളവർ പ്രമാണ 
ത്തിന്റെ വില യോ ടൊപ്പം ? 50 കൂടി തപാൽ 
ചെലവിനായി അയക്കേണ്ടതാണ്. 
5. ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം അവധിയാവുക 
യാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് 
തുറക്കുന്നതായിരിക്കും. 


